| Reg. No . രജി. നമ്പർ 
KL / TV ( N )/12 / 2009 -2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


കൾ 
GOVERNM 


രള സർക 
NMENT OF 


ർക്കാർ 


KERALA 


/ 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol.Lo Taurasaremonau,Tusmane 


Vol. LVI 
വാല്യം 56 


No . 


6th December 2011 

2011 ഡിസംബർ 6 
15th Agrahayana1933 
1933 അഗ്രഹായനം 15 


THIRUVANANTHAPURAM , TUESDAY 
- തിരുവനന്തപുരം, ചൊവ്വ 


resonem 


No 


48 


| 48 


നമ്പർ 


PART III 
Industries Department 


ക്ലെയിം നോട്ടീസ് 


കയർ വികസന ഡയറക്ടറുടെ നടപടിക്രമം 

തിരുവനന്തപുരം 


നമ്പർ 59 /2011 / വ്യവ. 


2011 നവംബർ 5. 


- (1) 


നമ്പർ സി. എസ് .5 - 113 /2005. 


2011 ഒക്ടോബർ 11. 


സൂചന: - 1. കോഴിക്കോട് പ്രോജക്ട് ആഫീസറുടെ 

23 - 7 - 2011- ലെ ഇ / 155/ 05 പ്രകാരമുള്ള 
അന്തിമ സമാപ്തീകരണ ശുപാർശ. 


തിരു വ ന ന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 
മാനേജരുടെ 24- 8-2011 - ലെ CS . 5/ 8759/2011 -ാം നമ്പർ ഉത്തരവ് 
പകാരം എന്നെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര 
താലൂക്കിൽ കൂവളശ്ശേരി പി. ഒ . - യിൽ മാറനല്ലൂർ വനിതാ 
HWCS ക്ലിപ്തം നമ്പർ 7. 689- ന്റെ ലിക്വിഡേറ്ററായി നിയമിച്ച് 
ഉത്ത ര വാ യിട്ടുള്ളതാ കു ന്നു . ഈ സംഘത്തിൽ ആസ്തി 
ബാദ്ധ്യതകളിൽ എന്തെങ്കിലും അവകാശം ആർക്കെങ്കിലും 
ഉന്നയിക്കുവാൻഉണ്ടെങ്കിൽ ഈ വിജ്ഞാപന തീയതി മുതൽ 
2 മാസ ത്തി നകം നേരിട്ടോ ചുമ ത ല പ്പെ ടു ത്തിയ ആൾ 
മുഖേനയോ ബോധിപ്പിക്കേണ്ടതാകുന്നു . നിശ്ചിത തീയതിക്കു 
ശേഷമുണ്ടാകുന്ന യാതൊരുവിധ അവകാശവാദവും പിന്നീട് 
നിലനിൽക്കുന്നതല്ലായെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


സി. 


ഐ . 


2. ലിക്വിഡേറ്ററുടെ 22 - 7 - 2011- ലെ 

കെ ./ 17 / 05 നടപടിക്രമം. 


3. കയർ വികസന ഡയറക്ടറുടെ 24- 12 - 2004 
- തീയതിയിലെ സമാപ്തീകരണ ഉത്തരവ് 
സി . എസ് . 4 /7160/ 03. 


ലിക്വിഡേറ്ററുടെ കാര്യാലയം, 
വ്യവസായ സഹകരണ സംഘം 
ഇൻസ്പെക്ടറുടെ കാര്യാലയം, 
നെയ്യാറ്റിൻകര. 


കോഴി ക്കോട് ജില്ലയിലെ പ്രവർത്ത ന ര ഹി ത മായ 
കണ്ണൻകടവ് കയർ വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ ഡി /788 ( U /L ) - ന്റെ സമാപീകരണ നടപടിക്ക് സൂചന 
( 3) പ്രകാരം ഉത്തരവാകുകയും ആയതനുസരിച്ച് 16-8- 2005- ൽ 
ലിക്വിഡേറ്റർ ചാർജ്ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 


(ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


- സംഘത്തിന്റെ റിക്കാർഡുകളെല്ലാം നശിച്ചു പോയിരുന്ന 
തിനാൽ ആഡിറ്റ് നടത്താൻ സാധിച്ചിട്ടില്ല . എന്നിരുന്നാലും 
ചട്ടപ്രകാരമുള്ള ക്ലെയിം നോട്ടീസ് പുറപ്പെടുവിച്ചി രു ന്നു . 
യാതൊരു പ്ലെയിമുകളും ലഭിക്കുകയുണ്ടായില്ല. 

പ്രസ്തുത സംഘത്തിന് യാതൊരു ആസ്തി ബാദ്ധ്യതയും 
ഇല്ലായെന്നുള്ള ലിക്വിഡേറ്ററുടെ 20 - 7 - 2011 - ലെ അവസാന 
ബാക്കിപത്രവും ആയതിനെ ആധാരമാക്കിയുള്ള കോഴിക്കോട് 
അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ആഡിറ്റ് സർട്ടിഫിക്കറ്റ് പ്രകാരവും 
അവസാന പൊതുയോഗ തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. 


ഉത്തരവ് 


മേൽ വിവരിച്ച സാഹചര്യം കണക്കിലെടുത്ത്സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ 
ശുപാർശ ക ത്തിന്റെ അടിസ്ഥാ ന ത്തിൽ 1969 - ലെ കേരള 
സഹകരണ സംഘം നിയമം സെക്ഷൻ74 പ്രകാരം കോഴിക്കോട് 
കണ്ണൻകടവ് സി. വി . സി. എസ്. ക്ലിപ്തം നമ്പർ ഡി. 788 - ന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . സംഘ 
ത്തിന്റെമുഴുവൻ രേഖകളും ഉത്തരവ് തീയതി മുതൽ 3 വർഷം 
വരെ സംഘം ലിക്വിഡേറ്ററുടെ അധീനതയിൽ സൂക്ഷിക്കേണ്ടതും 
ടി കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് കയർ വികസന 
ഡയറക്ടറുടെ (രജിസ്ട്രാർ) അംഗീകാരത്തോടെ നശിപ്പിക്കേ 
ണ്ടതുമാണ്. 


ആയതനുസരിച്ച് 13 - 1- 1986 - ൽ ലിക്വിഡേറ്റർ ടി സംഘ 
ത്തിന്റെ ചാർജ്ജ് എടുക്കുകയും ക്ലെയിം നോട്ടീസ് 17 -2 -1987 - ൽ 
ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു . 

- ലിക്വിഡേറ്റർ ചാർജ്ജ്എടുത്തതുവരെയുള്ള സംഘത്തിന്റെ 
അക്കൗണ്ടുകൾ കോ -ഓപ്പറേറ്റീവ് വകുപ്പ് ആഡിറ്റ് നടത്തി 
യിട്ടു ള്ളതും ആയ തി നു ശേ ഷ മു ള്ളത് കയർ വകുപ്പിലെ 
ഡെപ്യൂട്ടി രജിസ്ട്രാർ ആഡിറ്റ് ചെയ്തിട്ടുള്ളതുമാണ്. 

റിക്കവറി ചെയ്യാൻ കഴിയാത്ത - 20 ,314 , 45 - യു ടെയും 
കൊടുത്ത് തീർക്കാൻ കഴിയാത്ത - 33, 199. 23 - യു ടെയും 
ബാദ്ധ്യതകൾ കയർ വികസന ഡയറക്ടറുടെ 9 - 11 - 2006 - ലെ 
CS. 3/ 4553/91 ഉത്തരവ് പ്രകാരം എഴുതിത്തള്ളിയിരുന്നു. 

-- സർക്കാരിലേക്കും മറ്റും അടയ്ക്കാനുള്ളത് അടച്ചുതീർത്തു 
കൊണ്ടും ഈടാക്കാനുള്ളത് ഈടാക്കിക്കൊണ്ടും ബാദ്ധ്യതകൾ 
എല്ലാം തീർത്തിട്ടുണ്ടെന്നുള്ള ലിക്വിഡേറ്ററുടെ 15 - 6 - 2009 - ലെ 
Nil Balance Statement - നെ ശരി വച്ചു കൊണ്ട് ഡെപ്യൂട്ടി 
രജിസ്ട്രാർ ആഡിറ്റ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. 

- 9 - 6 - 2009 - ലെ മംഗളം ദിന പതം വഴി നോട്ടീസ് 
പ്രസിദ്ധീകരണം ചെയ്തുകൊണ്ട് അവസാന പൊതുയോഗ 
തീരു മാ ന ത്തിന്റെ നട പടി കൈക്കൊണ്ടു കഴിഞ്ഞ തി നാൽ 
കെ . സി . എ സ് . ആക്റ്റ് 1969 - ലെ 73 വകുപ്പ് പ്രകാരം 
ലിക്വിഡേ ഷൻ നട പടി പൂർത്തീക രിച്ചിട്ടുള്ള തി നാൽ ടി 
ആക്റ്റിലെ 74 വകുപ്പ് പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണെന്ന് 
സൂചന (1), (2 ) പ്രകാരം ശുപാർശ ചെയ്തിരിക്കുന്നു . 


( 2 ) 


2011 ഒക്ടോബർ 28. 


നമ്പർ സി. എസ്.5/ 4553/ 1991. 


ഉത്തരവ് 


സൂചന: - 1. ലിക്വിഡേറ്ററുടെ 16 - 6 - 2011 - ലെ നമ്പർ 

506 / 86 /എൽ. ഐ . സി . - അന്തിമ സമാപീ 
കരണത്തിനുള്ള ശുപാർശ. 


മേൽ പ്രസ്താവിച്ച സാഹചര്യത്തിൽ, 1969 - ലെ കേരള 
സഹകരണ സംഘം നിയമാവലിയിലെ വകുപ്പ് 74 പ്രകാരം 
വൈക്കം കുമരകം കയർ വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ 506- ന്റെ എല്ലാവിധ പ്രവർത്തനവും സമാപീകരിച്ചുകൊണ്ട് 
ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിക്കൊണ്ടും ഇതിനാൽ 
ഉത്തരവ്പുറപ്പെടുവിക്കുന്നു. 


2. വൈക്കം പ്രോജക്ട് ഓഫീസറുടെ 23- 6-2011- ലെ 
-- സി . 43/ 86 നമ്പർ ശുപാർശ കത്ത്. 


3. കയർ വികസന ജോയിന്റ് ഡയറക്ടറുടെ 

1- 1 - 1986 - ലെ സംഘം സമാപ്തീകരണ 
ഉത്തരവ് നമ്പർ സി. എസ്. 4 /282 /85 ( 2 ). 


- ടി സംഘത്തിന്റെമുഴുവൻ രേഖകളും ഈ ഉത്തരവ് തീയതി 
മുതൽ 3 വർഷം വരെ സംഘം ലിക്വിഡേറ്ററുടെ അധീനതയിൽ 
സൂക്ഷിക്കേണ്ടതും ടി കാലാവധി പൂർത്തിയാകുന്ന മുറക്ക് 
രജിസ്ട്രാറുടെ ( കയർ വികസന ഡയറക്ടറുടെ) അംഗീകാരത്തോടെ 
- നശിപ്പിക്കേണ്ടതുമാണ്. 


വൈക്കം കയർ പാജക്ട് ആഫീസിന്റെ കീഴിലെ 
കുമരകം സി . വി. സി .എസ്. ക്ലിപ്തം നമ്പർ 506 എന്ന പേരിൽ 
4 - 3- 1966 - ൽ സംഘം രജിസ്റ്റർ ചെയ്തതുകൊണ്ട് 28 -7 - 1968 മുതൽ 
പ്രവർത്തിച്ചുതുടങ്ങുകയും ക്രമേണ പ്രവർത്തനം നിലച്ചതിനാൽ 
1- 1 - 1986 - ൽ സൂചന ( 3 ) പ്രകാരം ടി സംഘം സമാ ഫീ 
കരിക്കാൻ ഉത്തരവാകുകയും ചെയ്തു . 


( ഒപ്പ്) 
കയർ വികസന ഡയറക്ടർ. 


തിരുവനന്തപുരം. 


